





4 





വിട്ടു 
et 


ന 


ഇ 





COVID 19% (nCorona) Virus Outbreak Control and Prevention State Cell 
Health & Family Welfare Department 


Government of Kerala 


കോവിഡ്‌-19 - റസിഡന്റ്സ്‌ അസോസിയെഷനുകള്‍ക്കുളള 
മാര്‍ഗ്ഗനിര്‍ദേശങ്ങള്‍ 


No./31/2020/Health - 26 മാര്‍ച്ച്‌ 2020 


ലോകാരോഗ്യ സംഘടന കോവിഡ്‌-19, ലോകത്താകമാനം 195 രാജ്യങ്ങളില്‍ 
രോഗം വിച രം ഒരു മഹാമാരിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന 
സാഹചര്യത്തില്‍ കേരളം അതീവ ജാഗ്രതയിലാണ്‌. ഇതോടൊപ്പം ആളുകള്‍ 
ധാരാളമായി കേരളത്തിലേക്ക്‌ മടങ്ങി വരുന്ന പ്രത്യേക സാഹചര്യം 
പരിഗണിച്ചു ശക്തമായ നിയന്ത്രണ മാര്‍ഗങ്ങളും സര്‍വൈലന്‍സ്‌ 
പ്രവര്‍ത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട. ഇതിന്റെ ഭാഗമായി റസിഡന്റ്സ്‌ 
അസോസിയേഷനുകള്‍ എടുക്കേണ്ടുന്ന മുന്‍കരുതലുകളും 
പ്രവര്‍ത്തനങ്ങളും സംബന്ധിച്ച മാര്‍ഗനിര്‍ദേശങ്ങള്‍ പുറപ്പെടുവിക്കുന്നു. 


൦ റസിഡന്റ്സ്‌ അസോസിയേഷനുകള്‍ക്ക്‌ കീഴില്‍ വരുന്ന 
പ്രദേശങ്ങളില്‍ ൧break the chain corner സജ്ജീകരിക്കുകയും 
ഉപയോഗിക്കുന്നുണ്ടെന്ന്‌ ഉറപ്പുവരുത്തുകയും ചെയ്യുക. 


കൈകഴുകല്‍ പരമാവധി പ്രോത്സാഹി പ്പിക്കുകയും നേരത്തെ 
നല്കിയിട്ടുള്ള നിര്ദേശങ്ങള്‍ അനുസരിച്ചു 20 സെക്കണ്ട്‌ 
ചിലവഴിച്ചു കൈകള്‍ കഴുകേണ്ടതാണ്‌. 


൦ ഫ്ലാറ്റുകളില്‍ ലിഫ്റ്റുകള്‍ ഉപയോഗിക്കുമ്പോള്‍ ഒരെണ്ണം മാത്രം 


ഒരുസമയം ഉപയോഗിക്കാന്‍ ശ്രദ്ധിയ്ക്കണം.ലിഫ്റ്റുകളില്‍ 
വിരലുകള്‍ക്ക്‌ പകരം വിരല്‍ മുട്ടുകള്‍ അമര്‍ത്തി 
ഉപയോഗിക്കാനും കൂടുതല്‍ തവണ വൃത്തിയാക്കുന്നതിനും 
ശ്രദ്ധിയ്ക്കണം. 

ം പ്ലാറ്റുകളിലെ പൊതുസ്തലങ്ങള്‍ ഉപയോഗിക്കുന്നത്‌ 


നിരുത്സാഹപ്പെടുത്തണം, കൂടാതെ ജിം മുതലായ സ്ഥലങ്ങളിലെ 


Page 1 of 3 





ഉപകരണങ്ങള്‍ നിശ്ചിത ഇടവേളകളില്‍ ബ്ലീച്ച്‌ ലായനി ഉപയോഗിച്ച്‌ 
അണുവിമുക്തമാക്കുക. 


റസിഡിന്റ്സ്‌ അസോസിയേഷനുകള്‍ക്ക്‌ കിഴിൽ വരുന്ന 
പ്രദേശങ്ങളില്‍ വിദേശത്തുനിന്നോ മറ്റു ഇന്ത്യന്‍ സംസ്ഥാനങ്ങളില്‍ 
നിന്നും വന്നവരുന്ടെങ്കില്‍ യഥാ സമയം ആരോഗ്യ വകുപ്പില്‍ 
റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടുവെന്ന്‌ ഉറപ്പാക്കുക. 


സമ്പര്‍ക്ക നിയന്ത്രണത്തിലും വിലക്കിലുമുള്ള വ്യക്തികള്‍ അതു 
കൃത്യമായി പാലിക്കുന്നുണ്ടോയെന്നും വീഴ്ച വരുത്തിയാല്‍ അതു 
യഥാ സമയം ആരോഗ്യവകുപ്പിനെ അറിയിക്കേണ്ടതുമാണ്‌. 


സാമൂഹിക അകലം വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം 
ശരിയായ ചുമ തുമ്മല്‍ ശീലങ്ങളെ പറ്റിയുള്ള അവബോധം 
കൊടുക്കുക. 

സമ്പര്‍ക്ക നിയന്ത്രണത്തിലും വിലക്കിലുമുള്ള റസിഡിന്റ്സ്‌ 
അസോസിയേഷനുകള്‍ക്ക്‌ കീഴില്‍ വരുന്ന വ്യക്തികള്‍ക്ക്‌ 
യഥാസമയം ഭക്ഷണവും മറ്റു സൌകര്യങ്ങളും 
ലഭ്യമാകുന്നുണ്ടോയെന്നു ഉറപ്പുവരുത്തുക. 

അറുപത്‌ വയസ്സിന്‌ മുകളില്‍ പ്രായവര്‍ ഒരുകാരണവശാലും 


വിദേശയാത്ര കഴിഞ്ഞു വന്നവരുമായോ, അവരുമായി 
സമ്പര്‍ക്കത്തില്‍ പോയവരുമായോ, ഇത്തരക്കാരുമായി 
സമ്പര്‍ക്കത്തില്‍ വന്നവരുമായോ ഇടപഴകുന്നത്‌ ഒഴിവാക്കുന്നതിന്‌ 
സജീവമായ നടപടികള്‍ സ്വീകരിക്കണം. ഇതിനായുള്ള 


ബോധവല്‍ക്കരണം റസിഡന്‍സ്‌ അസോസിയഷനുകള്‍ മുന്‍കൈ 
എടുത്തു നടപ്പാക്കണം. 


ജിവിതശൈലീ രോഗങ്ങള്‍, വാര്‍ദ്ധഖ്യ സഹജരോഗങ്ങള്‍, 
തുടര്‍ചികിത്സ എടുക്കുന്ന ദീര്‍ഘകാല രോഗികള്‍ തുടങ്ങിയവര്‍ 
രോഗ ബാധ തടയുന്നതിന്‌ കൂടുതല്‍ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്‌. 


ആ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി 
സഹകരിച്ചു പ്രവര്‍തനങ്ങളില്‍ പങ്കാളിയാവുക. 

ആരോഗ്യ പ്രവര്‍ത്തകര്‍ക്കും ഐസോലേഷനില്‍ കഴിയുന്ന 
വ്യക്തികള്‍ക്കും കുടുംബാംഗങ്ങള്‍ക്കും വേണ്ട പിന്തുണ നല്‍കുക 


Page 20f3 


ബന്ധപ്പെട്ട സംശയങ്ങള്‍ക്ക്‌ ദിശയുമായോ പ്രദേശത്തെ ആരോഗ്യ 
പ്രവര്‍ത്തകരുമായോ ബന്ധപ്പെടുക. 


ലോക്ക്‌ ഡൌണ്‍ കാലയളവില്‍ ആ പ്രദേശത്തെ എല്ലാ ജനങ്ങള്‍ക്കും 
ഭക്ഷണ ലഭ്യത ഉറപ്പു വരുത്തുക. 


ഗവണ്മെന്റും ആരോഗ്യ വകുപ്പും നിര്‍ദ്ദേശിക്കുന്ന എല്ലാ 
നിയമങ്ങളും വ്യക്തികള്‍ പാലിക്കുന്നുണ്ടോയെന്നു ഉറപ്പുവരുത്തുക. 


പരിഭ്രാന്തി പരത്തുന്നതിനോ രോഗികളോടൊ രോഗലക്ഷണം 
സംശയിക്കുന്നവരെയോ ഒറ്റപ്പെടുത്താതെ വിവേചനം കാട്ടാതെ 
ഇടപെടേണ്ടതാണ്‌. 


സംശയ നിവാരണത്തിനായി ദിശ യുടെ ടോള്‍ ഫ്രീ നമ്പര്‍ ലേക്ക്‌ 
വിളിക്കുക 1056 /0471 255 2056. 





പ്രിന്‍സിപ്പല്‍ സെക്രട്ടറി 


Page 3 of 3 


